Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


കാർ 


ERALA 


S 


WGOVERNA 


MENT OF 
मन्यव अपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 20th July 2010 

2010 ജൂലൈ 20 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


29th Ashadha 1932 
| 1932 ആഷാഢം 29 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ടെണ്ടർ / ലേല പരസ്യം 


നമ്പർ സി - 322/ 2010 . 

2010 ജൂൺ 25. 
ചുങ്കത്തറ ജില്ലാ കൃഷിത്തോട്ടത്തിലെ കായ്ഫലമുള്ള 
2845 ഓളം തെങ്ങുകളിൽ നിന്നും 2010 ആഗസ്റ്റ് മുതൽ 2011 
ജൂലൈ 31 വരെമൂപ്പെത്തിയ തേങ്ങ ശേഖരിക്കുന്നതിനുള്ള 
അവകാശം ടെണ്ടർ/ ലേല വ്യവസ്ഥപ്രകാരം നൽകുന്നതാണ്. 
ലോട്ട് 

ബ്ലോക്ക് തെങ്ങുകളുടെ 
നമ്പർ 

എണ്ണം 


- 909 


1030 


ബി, എഫ് 
സി , ഡി 


2. വിവിധ ബ്ലോക്കു കൾ ലോട്ടു കൾ തിരിച്ചാണ് 

ലേലത്തിന് വയ്ക്കുന്നത്. 
3. ലേലം 7 - 8 - 2010 ( ശനിയാഴ്ച ) രാവിലെ 11 മണിക്ക് 
മലപ്പുറം ജില്ലാ പഞ്ചായത്ത്ഓഫീസിൽ വച്ച് നടത്തു 
ന്നതായിരിക്കും. ലേലത്തിനുശേഷം ടെണ്ടറുകൾ തുറ 
ക്കുന്നതാണ്. 
4. ടെണ്ടറിലോ ലേലത്തിലോ ഏതിലാണ് അധികം തുക 
എങ്കിൽ ആ ആൾക്ക് താൽക്കാലികമായി ടെണ്ടർ/ ലേലം 
ഉറപ്പിക്കുന്നതും അംഗീകാരത്തിനായി മലപ്പുറം ജില്ലാ 
പഞ്ചായത്തിൽ സമർപ്പിക്കുന്നതുമാണ്. താല്കാലികമായി 
ടെണ്ടർ / ലേലം ഉറപ്പിച്ച ഉടൻതന്നെ യഥാർത്ഥ വിലയുടെ 
3 ഭാഗം സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. 
- ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാരം ലഭിച്ച വിവരം അറി 
യിച്ചാൽ 7 ദിവസത്തിനകം 100 രൂപ മുദ്രപത്രത്തിൽ 
ഒരു കരാർ എഴുതി നൽകേണ്ടതും ലേലത്തുകയുടെ 5 
ശത മാനം സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 3 ഭാഗം 
കഴിഞ്ഞ് ബാക്കിയുള്ള മുഴു വൻ തുകയും ഫാം 
ഓഫീസിൽ അടച്ച് വിള വെ ടുപ്പ് നടത്തി തൂക്കം 
രേഖപ്പെടുത്തി സൂപ്രണ്ടിന്റെ അനുമതിയോടു കൂടി 

കൊണ്ടുപോകാവുന്നതാണ്. 
- 6. ഓരോ വിളവെടുപ്പുകൾ തമ്മിലുള്ള ഇടവേള 45 ദിവസ 

ത്തിൽ കൂടുതലായിരിക്കണം. 


906 


- നിര തദവ്യം - കമ ന മ്പർ 1- നും 2 - നും രൂപ 1,500 , 
ക്രമനമ്പർ 3 - ന് രൂപ 2 ,000. 

കാലാവധി 2011 ജൂലൈ 31. 


- നിബന്ധനകൾ 


1. പൂരിപ്പിച്ച ടെണ്ടർ ഫോമു കൾ 6 - 8 - 2010 വൈകിട്ട് 
4 മണിവരെ ഫാം ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
ടെണ്ടർ ഫോമിന്റെ വില അസ്സ ലിന് 400 രൂപയും 
പകർപ്പിന് 200 രൂപയുമാണ്. ( നികുതികൾ പുറമെ.) 


20th JULY 2010] 


AGRICULTURE DEPARTMENT 


104 


4 . 


7. 2010 സെപ്റ്റംബർ 30 - നകം എല്ലാ തെങ്ങുകളുടെയും 
മണ്ട്വൃത്തിയാക്കി കുല കെട്ടേണ്ടതാണ്. 
തേങ്ങ വിളവെടുപ്പ് 2011 ജൂലൈ 31- ന് കഴിഞ്ഞിരിക്കണം. 
ഇളംപ്രായത്തിലുള്ള തേങ്ങ ( കരിക്ക്) യാതൊരു കാരണ 
വശാലും ഇടാൻ പാടുള്ളതല്ല . മറിച്ച് ചെയ്യുന്നതായി 
ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും എണ്ണം ലേലാവകാശത്തിന് 
പുറത്തുള്ളതായി കണക്കാക്കുകയും ആയതിന്റെ വില 
ഫാം നിരക്കനുസരിച്ച് ലേലക്കാരനിൽ നിന്നും ഈടാക്കു 
കയും ചെയ്യും. 
9 . യാതൊരു കാരണവും ബോധിപ്പിക്കാതെ ടെണ്ടർ അസ്ഥി 

ര പ്പെടു ത്തു ന്ന തിനോ റദ്ദ് ചെയ്യു ന്ന തിനോ ഫാം 
സൂപ്രണ്ടിന് പരിപൂർണ്ണ അധികാരംഉണ്ടായിരിക്കുന്നതാണ്. 
10. ഫാമിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

പ്രവർത്തിച്ചാലോ ടെണ്ടർ/ ലേലക്കാര നിൽ നിന്നും 
ഫാമിൽ വല്ല നാശ നഷ്ടവും വന്നാലോ പരിപൂർണ്ണ 
ഉത്തരവാദിയാകുന്നതും മേൽ നടപടികൾക്ക് വിധേയനാ 
കുന്നതുമാണ്. 
11. സാധാരണ സർക്കാർ ടെണ്ടർ / ലേല വ്യവസ്ഥകൾ 

ഇതിനും ബാധകമാണ്. 
ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) 
ചുങ്കത്തറ. 

സൂപ്രണ്ട്. 


ലേല ടെണ്ടർ നോട്ടീസ് 


3. ടെണ്ടറിലോ/ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിനു പുറമെ 
മൊത്തം തുകയുടെ 1/3 ഭാഗം തുക അപ്പോൾതന്നെ 
അടയ്ക്കേണ്ടതും അല്ലാത്തപക്ഷം പ്രസ്തുത വ്യക്തിയുടെ 
നിര തദവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും 
ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ലേലം 
നടത്തുന്നതുമായിരിക്കും. 
ലേലം അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം 
100 രൂപ മുദപ്രത ത്തിൽ ഒരു കരാർ എഴുതി 
നൽകേണ്ടതും ലേലത്തുകയുടെ 5 % തുക സെക്യൂരിറ്റി 
യായും ലേലത്തുകയുടെ 1/ 3 ഭാഗം തുക കിഴിച്ച് 
ബാക്കിയുള്ള മുഴുവൻ തുകയും അടച്ച് വേലക്കാരന്റെ 
സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും വിളവെടുപ്പ് 
നട ത്തെ ണ്ടതും തേങ്ങ യുടെ എണ്ണം ഓഫീസിൽ 
ബോദ്ധ്യപ്പെടുത്തേണ്ടതും അതിനു ശേഷം ഫാമിനു 
പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുമാണ്. 
5. 2010 സെപ്റ്റംബർ മാസം 15 - നകം എല്ലാ തെങ്ങു 

കളുടെയും മണ്ട വൃത്തിയാക്കേണ്ടതാണ്. 
6. മേപ്പടി കാലയളവിൽ 45 ദിവസത്തെ ഇടവേളകളിൽ 

കുറയാതെ വിളവെടുപ്പ് നടത്തേണ്ടതാണ്. 
7. തേങ്ങ വിളവെടുപ്പ് 2011 ജൂലായ് മാസം 31- ന് കഴിഞ്ഞിരി 

ക്കേണ്ടതാണ്. ഇളംപ്രായത്തിലുള്ള തേങ്ങ ( കരിക്ക്) 
യാതൊരു കാരണവശാലും ഇടാൻ പാടുള്ളതല്ല. മറിച്ചു 
ചെയ്യുന്നതായി ശ്രദ്ധയിൽപെട്ടാൽ അത്രയും തേങ്ങ 
ലേല വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളതായി കണക്കാക്കു 
കയും ആയതിന്റെ വില ഫാം നിരക്കനുസരിച്ച് ലേല 
ക്കാരനിൽ നിന്നും വസൂലാക്കുന്നതായിരിക്കും. 
പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ/ ലേലം 
അസ്ഥിര പ്പെ ടു ത്തു വാ നുള്ള അധികാരം ഫാം 
കൃഷി ഓഫീസർ/ മലപ്പുറം ജില്ലാ പഞ്ചാ യ ത്തിന് 
ഉണ്ടായിരിക്കും. 
9 . ടെണ്ടർ/ ലേല നടപടികൾ ഫാം കൃഷിഓഫീസറുടെ 

തീരുമാനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസറുടെ 
മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീകാര 

ത്തിന് വിധേയമായിരിക്കും. 
10 . നിലവിലുള്ളതും കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന 

തു മായ എല്ലാ സർക്കാർ ലേല വ്യവസ്ഥകളും ഈ 
ടെണ്ടറിനും ബാധകമായിരിക്കും. 
ഫാമിൽ നിന്നുള്ള നിർദ്ദേ ശ ങ്ങൾക്ക് വിരുദ്ധമായി 
പവൃ ത്തിക്കു കയോ ഫാമിലെ വസ്തുവകകൾക്ക് 
എന്തെ ങ്കിലും ത ര ത്തി ലു ള്ള നാശ ന ഷ്ട ങ്ങ ൾ 
വരു ത്തു കയോ ചെയ്താൽ ആ യ തി നുള്ള 
നഷ്ടപരിഹാരം ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതാ 
യി രി ക്കും . മേൽ നിബ ന്ധ ന കൾ പൂർണ്ണ മായും 
പാലിക്കാൻ ലേലക്കാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 
പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ 
വൈകുന്നേരം 5 മണിവരെയുള്ള സമയങ്ങളിൽ മാത്രമേ 
വിളവെടുപ്പ് നടത്താൻ അനുവദിക്കുകയുള്ളു. 


നമ്പർ 18 / 2010 . 


2010 ജൂ 


ലൈ 2 . 


സംസ്ഥാന സർക്കാർ വിത്തുൽപ്പാ ദന ഫാമിൽ 
ശാസ്ത്രീയമായ രീതിയിൽ സംരക്ഷിച്ചുവരുന്ന 400 ഓളം 
തെങ്ങുകളിൽ നിന്നും 2010 ആഗസ്റ്റ് മുതൽ 2011 ജൂലൈ 31 -ാം 
തീയതി വരെയുള്ള കാലയളവിൽമൂപ്പെത്തിയ / വിളഞ്ഞ തേങ്ങ 
ശേഖരിക്കാനുള്ള അവകാശം ലേലം/ ടെണ്ടർ വ്യവസ്ഥപ്രകാരം 
വിൽപ്പന ഉറ പ്പി ക്കു ന്ന താണ്. ലേല ത്തിൽ/ ടെണ്ടറിൽ 
പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 2010 ജൂലൈ 26 - ന് കാലത്ത് 
11 മണിക്ക് തവനൂർ സീഡ് ഫാം ഓഫീസിൽ വച്ചു നടത്തുന്ന 
ലേലം/ ടെണ്ടറിൽ പങ്കെടുക്കേണ്ടതാണ്. ടെണ്ടറിൽ പങ്കെടുക്കാൻ 
ആഗ്രഹിക്കുന്നവർ നിര തദവ്യം, സീൽ ചെയ്ത് ടെണ്ടർ 
എന്നിവ 2010 ജൂലൈ 24 - ന് വൈകുന്നേരം 5 മണിക്ക് 
മുമ്പായി സ്റ്റേറ്റ് സീഡ് ഫാം , തവനൂർ ഓഫീസിൽ അടയ്ക്കേ 

ണ്ടതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 2010 
ജൂലൈ 26 - ന് കാലത്ത് 10. 30 മണിക്ക് മുമ്പായി നിരതദ്രവ്യം 
അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ട താ ണ് . അന്നേ ദിവസം 
രാവിലെ 11 മണിക്ക് ലേലം നടത്തുന്നതും ലേലത്തിനുശേഷം 
സന്നിഹിതരായവരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറക്കുന്നതു 
മാണ്. ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം അവധിയായി 
പഖ്യാ പിച്ചാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസംപത 
സമയം തന്നെ ലേല നടപടികൾ നടത്തുന്നതായിരിക്കും. 
ടെണ്ടർ ഫാറത്തിന്റെ വില : 

അസ്സൽ - 400 രൂപ + ST & AST. 
ഡ്യൂപ്ലിക്കേറ്റ് - 200 രൂപ + ST & AST. 


കൂടു തൽ വിവ ര ങ്ങ ൾ അറി യു ന്ന തിന് പവ്യത്തി 
സമ യ ങ്ങളിൽ സർക്കാർ വിത്തുൽപ്പാദനകേന്ദ്രം, തവനൂർ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


1. ടെണ്ടർ ഫോറം 24 - 7 - 2010 -ാം തീയതി 4 മണിവരെ 

തവനൂർ ഫാം ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
2. സീൽ ചെയ്ത ടെണ്ടറിനോടൊപ്പം നിരതദ്രവ്യം 1,500 രൂപ 

അടയ്ക്കേണ്ടതാണ്. ലേലത്തിൽ/ ടെണ്ടറിൽ പങ്കെടുക്കുവാൻ 
പ്രസ്തുത നിരതദ്രവ്യംതന്നെമതിയാകുന്നതാണ്. 


സംസ്ഥാന സർക്കാർ 
വിത്തുൽപ്പാദന കേന്ദ്രം ഓഫീസ്, 
തവനൂർ. 


- ( ഒപ്പ്) 
കൃഷിഓഫീസർ. 


